Government of Kerala 
കേരള സർക്കാർ 

2010 


Reg . No . രജി. നമ്പർ 
KL/TV ( N )/ 12 / 2009- 2011 


t; 


പ 


- 


7 


S 


പ 


സ 
I 


Ô 


ERALA 


ന്ന് 


4 


T 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol. LV 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


23rd February 2010 
2010 ഫെബ്രുവരി 23 
4th Phalguna 1931 
1931 ഫാൽഗുനം 4 


) 


8 


വാല്യം 55 | 


നമ്പർ 


PART III 
Health Services Department 


ജില്ലാ മെഡിക്കലാഫീസറിൽ നിക്ഷിപ്തമായിരിക്കുന്നതാണ്. 
മറ്റ് വിശദവിവരങ്ങൾ ഈ ആഫീസിൽ നിന്നും പ്രവർത്തി 
ദിവസങ്ങളിൽ 10 മണി മുതൽ 5 മണിവരെ അറിയാവുന്നതാണ്. 

( ഒപ്പ്) 
ജില്ലാ മെഡിക്കൽ 

ജില്ലാ മെഡിക്കൽ ആഫീസർ 
ആഫീസ്, കൊല്ലം. 

- (ആരോഗ്യം). 


ദർഘാസ് പരസ്യം 
നമ്പർ ബി2 - 1936 / 10 ( 1) / ജി . മെ . ആ . 

2010 ജനുവരി 29. 
- കൊല്ലം ജില്ലയിൽ, കൊല്ലം ജില്ലാ ആശുപത്രിയിലെയും 
കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിലെയും ഓപ്പറേറ്റിംഗ് 
( Takagai- 5) മൈക്രോസ്കോപ്പ് റിപ്പയർ ചെയ്യുന്നതിന് മുദ്രവച്ച 
ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 

- ദർഘാസുകൾ 11- 3 - 2010, 3 മണിക്ക് മുമ്പായി കൊല്ലം 
ജില്ലാ മെഡിക്കലാഫീസർക്ക് സമർപ്പിക്കേണ്ടതും പ്രസ്തുത 
ദർഘാസുകൾ അന്നേദിവസം 3 മണിക്കു തന്നെ സമർപ്പിച്ച 
ആളിന്റെയോ അവർ ചുമതലപ്പെടുത്തിയിരിക്കുന്ന ആൾക്കാരു 
ടെയോ മുമ്പിൽ വച്ച് തുറക്കുന്നതാണ്. ദർഘാസ് ഫോറത്തിന്റെ 
വിൽപന 10 - 2 - 2010 മുതൽ 11 - 3 - 2010 പകൽ 1 മണിവരെ 
ഉണ്ടായിരിക്കുന്നതാണ്. അടങ്കൽ തുക 55,000 രൂപ. ദർഘാസ് 

ഫോറം ഒറിജിനൽ തുകയുടെ 0 . 2 % മിനിമം 400 രൂപ, 
മാക്സിമം രൂപ 1, 500 + 12. 5 % വാറ്റ്. ഡ്യൂപ്ലിക്കേറ്റ് ഒറിജിനലിന്റെ 
50 % + 12 .5 % വാറ്റ് എന്ന വിലയ്ക്ക് ഈ ഓഫീസിൽ നിന്നും 
എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും ലഭിക്കുന്നതാണ്. ദർഘാസ് 

ഫോറത്തിന്റെ വില യാതൊരു കാരണ വശാലും തിരിച്ച് 
ലഭിക്കുന്നതല്ല . ദർഘാസിൽ രേഖപ്പെടുത്തുന്ന തുകയുടെ 
1 % - ൽ കുറയാത്ത തുകയ്ക്ക് ക്രോസ് ചെയ്ത ഡിമാന്റ് 
ഡാഫ്റ്റോ/ ട്രഷറി സേവിംഗ്സ് ഡെപ്പോസിറ്റോ ജില്ലാ മെഡി 
ക്കൽ ഓഫീസറുടെ പേർക്ക് എടുത്ത നിരതദ്രവ്യമായും സ്റ്റോർ 
പർച്ചേസ് റൂളിൽ പറയുന്ന പ്രത്യേക ഫോറത്തിന്റെ 50 രൂപ 
മുദ്രപ്പത്രത്തിൽ എഗ്രിമെന്റും നിരതദ്രവ്യവും ഉള്ളടക്കം ചെയ്തി 
ട്ടില്ലാത്ത ദർഘാസുകൾ നിരസിക്കുന്നതിനുള്ള അധികാരം 


RE - TENDER NOTICE 
No. C1-30125/2009. 

21st January 2010 . 
- Tenders are invited for the disposal of 6000 liters of 
used Hypo Solution in Medical College Hospital, 
Alappuzha . 

Tender should be submitted in sealed envelopes 
addressed to Superintendent, Medical College Hospital, 
Alappuzha noting the Number C1-3025 /09 . Tender should 
be brought on 4 - 3 - 2010 , 3 p . m . and will be received 
up to 5 - 3 - 2 - 2010 , 3 p . m . Late tenders should not be 
accepted . Received tenders will be opened on 6 - 3 -2010, 
11 a . m . in the presence of tenderers or representatives of 
the tenders by the Superintendent, Medical College 
Hospital, Alappuzha . An agreement should be executed in 
Stamp Paper worth Rs. 50 and 11 % of caution deposit. 
Each tender cost Rs. 400 for Original and Rs. 200 for 
Duplicate to be remitted in TR . 5 . 


23rd FEB. 2010 ] 


HEALTH SERVICES DEPARTMENT 


Tenders will be cancelled by the Superintendent 
without any reason . The highest bidder has too removed 
the item within 7 days of the sanction after remitting the 
cost of the item and the admissible tax . The quality of 
the items should be examined before tendering . 

Tender forms wanted persons or firms should collect 
the form from the Office of Medical College Hospital, 
Alappuzha which is situated in Vandanam before 3 p . Im . 
of 4- 3 -2010 . 


Details regarding the tender will be obtained from the 
office on working days . 

ആല പ്പുഴ മെഡിക്കൽ കോളേജ് ആശു പതിയിൽ 
സൂക്ഷിച്ചിരിക്കുന്ന 6000 ലിറററോളം വരുന്ന ഉപയോഗിച്ച 

ഹൈപ്പോ സൊല്യൂഷൻ വാങ്ങുവാൻ താല്പര്യമുളളവരിൽ 
നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊളളുന്നു . 

ടെണ്ടർ ക വ റിനു പുറത്ത് നമ്പർ സി1 / 3025 / 09 
എന്നെഴുതി സൂപ്രണ്ട്, മെഡിക്കൽ കോളേജ് ആശുപത്രി, 
ആലപ്പുഴ എന്ന വിലാസത്തിൽ ദർഘാസ് സമർപ്പിക്കേണ്ടതാണ്. 
4 - 3 - 2010 , 3 മണി വരെ ടെണ്ടറുകൾ വാങ്ങാവുന്നതാണ്. 
5 - 3 - 2010 , 3 മണി വരെ ടെണ്ടറുകൾ സമർപ്പിക്കേണ്ടതാണ്. 
താമസിച്ചു കിട്ടുന്ന ടെണ്ടറുകൾ സ്വീകരിക്കുന്നതല്ല. 6 - 3 - 2010 
രാവിലെ 11 മണിക്ക് ഹാജരുള്ള ടെണ്ടറുകാരുടെയോ അവരുടെ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ ടെണ്ടറുകൾ തുറക്കുന്ന 
തായിരിക്കും. ടെണ്ടറിനോടൊപ്പം 50 രൂപ മുദ്രപ്പത്രത്തിൽ കരാർ 
എഴുതി ഒപ്പിട്ട് തരേണ്ടതും മൊത്തം വിലയുടെ 1 % നിരതദ്രവ്യവും 

കെട്ടി വയ്ക്കേ ണ്ടതുമാണ്. ടെണ്ടർ ഒന്നിന് 400 രൂപയും 
ഡ്യൂപ്ലിക്കേറ്റ് പകർപ്പിന് 200 രൂപയും ടാക്സ് ഇനത്തിൽ 
ഇരു പത്തിയഞ്ച് രൂപയും റ്റി . ആർ. 5 - ൽ അടച്ച് രസീത് 
കാണിച്ച് ടെണ്ടർ ഫോറം കൈപ്പറ്റേണ്ടതാണ്. 

ഏത് ടെണ്ടറുകളും നിരസിക്കുന്നതിനുളള അവകാശം 
ആശുപത്രി സൂപ്രണ്ടിൽ നിക്ഷിപ്ത മാ ണ് . ദർഘാസുകൾ 
അംഗീകരിച്ച് ഉത്തരവ് ലഭിച്ച് 7 ദിവസത്തിനുളളിൽ മൊത്തം 
വിലയും വിൽപ്പന നികുതിയും അടച്ച് സാധനങ്ങൾ നീക്കം 
ചെയ്യേണ്ട താ ണ്. ടെണ്ടറിന് മുമ്പുതന്നെ ഗുണ നിലവാരം 
പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. എല്ലാ ടെണ്ടറുകൾക്കും 
ബാധകമായ നിയമങ്ങൾ ഈ ടെണ്ടറിനും ബാധകമാണ്. 

- ടെണ്ടർ ഫോറം ആവശ്യമുള്ളവർ നിലവിലുള്ള നിരക്കിൽ 
വിലയും നികുതിയും അടച്ച് 4 - 3 - 2010 പകൽ 3 മണിക്ക് 
മുമ്പായി ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപ്രതിയുടെ 
വണ്ട ാ ന ത്ത് പ്രവർത്തിക്കു ന്ന ആ ഫീ സിൽ നിന്നും 
ടെണ്ടർ ഫോറം വാങ്ങേ ണ്ട താ ണ് . കൂടുതൽ വിവ ര ങ്ങൾ 
പ്രവർത്തി ദിവസങ്ങളിൽ ആഫീസിൽ നിന്നും ലഭിക്കുന്നതാണ്. 
Medical College Hospital, 

( Sd .) 
Alappuzha. 

| Superintendent. 


ഡിസ്ട്രിക്റ്റ് ഡിപ്പോയിൽ നിന്നും ഭക്ഷണ സാ ധ ന ങ്ങൾ, 
മീഞ്ച ന്ത യിലുള്ള ആശ്വാസ് ഏജൻസിയിൽ നിന്ന് നിറച്ച 
ഓക്സിജൻ സിലിണ്ടറുകൾ എന്നിവ ആവശ്യാനുസരണം 
ടാൻ പോർട്ട് ചെയ്തത് കോഴിക്കോട് മാനസികാരോഗ്യ 
കേന്ദ്രത്തിലെ കിച്ചൻ, സ്റ്റോറുകൾഎന്നിവയിൽ അട്ടിവയ്ക്കുന്നതിന് 
ബന്ധപ്പെട്ടവരിൽ നിന്നും ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ദർഘാ സിനോ ടൊപ്പം നിര ത ദ വ്യ മായി സൂപ ണ്ട് , 
ഗവൺമെന്റ് മാനസിക ആരോഗ്യകേന്ദ്രം, കോഴിക്കോട്- 16 എന്ന 
പേരിലെടുത്ത 1, 000 രൂപയുടെ ഒരു അംഗീകൃത ബാങ്ക് ഡിമാന്റ് 
ഡാം 50 രൂപയുടെ സർക്കാർ മുദ്രപ്പത്രത്തിൽ തയ്യാറാക്കിയ 
പ്രാഥമിക ഉടമ്പടിയും അടക്കം ചെയ്യേണ്ടതാണ്. ( ഉടമ്പടിയുടെ 
മാതൃക ടെണ്ടർ ഫോറത്തിന്റെ അവസാന താളിൽ ലഭ്യമാണ്. 
പൂരിപ്പിച്ച ദർഘാസുകൾ സൂപ്രണ്ട്, ഗവൺമെന്റ് മാനസിക 
ആരോഗ്യ കേന്ദ്രം, കോഴിക്കോട്- 16 എന്ന വിലാസത്തിൽ 
അ യ യ് ക്കേ ണ്ട താ ണ് . ദർഘാസ് ഫോറം തപാലിൽ 
ലഭിക്കേണ്ടവർ മതിയായ പോസ്റ്റൽ സ്റ്റാമ്പ് പതിച്ച് സ്വന്തം 
മേൽവിലാസം എഴുതിയ കവർ സഹിതം അപേക്ഷിക്കേണ്ടതാണ്. 
വൈകി കിട്ടുന്നതും നിരതദ്രവ്യം, പ്രാഥമിക ഉടമ്പടി എന്നിവ 
അടക്കം ചെയ്യാത്തതുമായ ടെണ്ടറുകൾ നിരസിക്കുന്നതായിരിക്കും. 
മുന്നറിയിപ്പില്ലാതെ ടെണ്ടറുകൾ റദുചെയ്യാനുള്ള അധികാരം 
സൂപ്രണ്ടിൽ പൂർണ്ണമായും നിക്ഷിപ്തമായിരിക്കും. 
- ദർഘാസ് ഫോറത്തിന്റെ വില : 

ഒറിജിനൽ -രൂപ 400 + 12 .5 % വാറ്റ്. 

ഡ്യൂപ്ലിക്കേറ്റ് രൂപ 200 + 12 .5 % വാറ്റ്. 
ദർഘാസ് ഫോറങ്ങൾ വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും - 8 - 3 - 2010, 3 മണി വരെ. 

- ദർഘാസ് ഫോറം സ്വീകരിക്കുന്ന അവസാന തീയതിയും 
സമയവും -9 - 3- 2010, 4 മണി വരെ. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും- 10 - 3 - 2010 , 
11 മണി. 

ദർഘാസിന്റെ കാലാവധി-- 1- 4- 2010 മുതൽ 31-3-2012 വരെ. 
എൻ. ബി.: - കോഴിക്കോട് തഹശീൽദാരിൽ നിന്നും ലഭിക്കുന്ന 

അംഗീകൃത ട്രാൻസ്പോർട്ടേഷൻ ചാർജ്/ കരാറു 
കാ രന്റെ ദർഘാസ് തുക ഏതാണോ 
കുറവ്, പ്രസ്തുത നിര ക്കി ലാ യി രി ക്കണം 

ട്രാൻസ്പോർട്ടേഷൻ ചാർജ് അനുവദിക്കുക. 
കൂടുതൽ വിവരങ്ങൾ ആശുപ്രതി ആഫീസിൽ നിന്നും 
പ്രവൃത്തി ദിവസങ്ങളിൽ ലഭ്യമാണ്. 


ഗവൺമെന്റ് മാനസിക 
ആരോഗ്യ കേന്ദ്രം, കോഴിക്കോട്. 


(ഒപ്പ്) 
സൂപ്രണ്ട്. 


TENDER NOTICE 


ദർഘാസ് പരസ്യം 


No. A5 /4645/2009 . 

27th January 2010 . 
Sealed tenders in the prescribed forms are invited for 
the repair of the Fraction Table (Orthopeadic operation 
table) - 1 No. to Government General Hospital, Kozhikode . 


Estimate Cost - Rs. 40, 000 


നമ്പർ എസ്/ 4305 / 2008. 

2010 ജനുവരി 18. 
- കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് 1 -4 - 2010 
മുതൽ 31- 3 - 2012 വരെയുള്ള കാലയളവിലേക്ക് കോഴിക്കോട് 
താലൂക്ക്സപ്ലേഓഫീസറുടെ കീഴിലുള്ള അംഗീകൃത മൊത്ത 
റേഷൻ വ്യാപാരികളിൽ നിന്നും അരി, ഗോതമ്പ്, എന്നീ റേഷൻ 
സാധ ന ങ്ങൾ, സിവിൽ സപ്ലസ് കോർപ്പറേഷന്റെ 
വെള്ളയിൽ പണിക്കർ റോഡിലുള്ള എൽ. പി . ജി . 
ഗോഡൗണിൽനിന്ന് ഗ്യാസ്, ബേപ്പൂരിലുള്ളസപ്ലെകോയുടെ 


- 70 . 


EMD1 %. 
Price of tender (in duplicate) ST Cash only/ Money Order: 

Original - Rs. 300 + VAT 12.5 % 
Duplicate - Rs. 150 + VAT 12.5 % 


23rd FEB. 2010) 


HEALTH SERVICES DEPARTMENT 


TENDER NOTICE 

1st February 2010 . 


No . B2- 634/2010. 


Superscription tender number should be specifically 
noted as A5/ 4645/ 09 . 

Date and time of close of sale of tender form 
12-3 -2010 , 3 p . m . 

| Date and time of receipt of tender - 15 - 3 -2010, 5 p . m . - 

Date and time of opening of tender - 16- 3- 2010 , 
11 a . m . 


Date upto which rates are to be firm — 30 - 9 -2010 . 


Address of Officer from whom tender forms are to be 
obtained and whom tenders are to be sent , 
The Superintendent, Government General Hospital , Calicut. 


Sealed competitive and superscribed tenders are 
invited from reputed manufactures/dealers to preparation 
and display of " No Smoking " signboards installed as 
District Hospital, Kannur, General Hospital, Thalassery and 
District Medical Office of Health , Kannur. 

Probable Amount of Cost - Rs. 36 ,000 . 
Cost of tender form : 
- Original - Rs. 300 + 12. 5 % VAT. 

Duplicate --Rs. 150 + 12.5 % VAT. 
Date for sale of tender form — 24-2 -2010 to 1-3 -2010 . 

Last date and time for receipt of tender form 
5 -3- 2010, 3 p . m . 

Date and time of opening of tender — 6 -3 -2010 , 11 a.m . 

Date upto which the rates are to be remain firm 
31- 3- 2010 . 

Period of installation — Within 10 days of receipt of 
the tender approval order. 


- കോഴി ക്കോ ട് ഗവ : ജന റൽ ആശു പതി യി ല 
( ഫാക്ഷൻ ടേബിൾ (ഓർത്തോപീഡിയാട്രിക് ഓപ്പറേഷൻ 
ടേബിൾ ) - 1 എണ്ണം റിപ്പയർ ചെയ്യുന്ന തിന് നിശ്ചിത 
ഫോറത്തിൽ സീൽ ചെയ്ത ടെണ്ടറുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 


അടങ്കൽ തുക - രൂപ 40,000 . 


നിരതദ്രവ്യം - 1 % 
ടെണ്ടർ ഫോറത്തിന്റെ വില : 

ഒറിജിനൽ രൂപ 300 + വാറ്റ് 12 .5 % 

ഡ്യൂപ്ലിക്കേറ്റ് രൂപ 150 + വാറ്റ് 12.5 %. 
- ടെണ്ടർ അയയ്ക്കുന്ന കവറിനുമുകളിൽ നമ്പർ എ5/ 4645 / 09 - 
എന്ന് വ്യക്തമായി കാണിച്ചിരിക്കേണ്ടതാണ്. 

- ടെണ്ടർ ഫോറം വിൽക്കുന്ന അവസാന തീയതിയും 
സമയവും 12 - 3- 2010 , 3 മണി. 

ടെണ്ടർ കിട്ടേണ്ട അവസാന തീയതിയും സമയവും 
15 - 3 - 2010 , 5 മണി. 


Tender should superscribed ( Tender for the 
preparation and display of No Smoking signboards 
installation of the Kannur District) and addressed to the 
District Medical Office of Health , Kannur, Civil Station 
P. O ., Kannur-670 002 . Tender should quote for the two 
size (14 ft . x 8 ft., 60 cm . X 30 cm .). 

Intending tenders may on application to the District 
Medical Officer of Health , Kannur obtain requisite tender 
forms against cash remittance in which the tender to be 
submitted Cheques, Postal Orders , Demand Drafts etc . will 
not be accepted towards the cost of tender forms and the 
tender forms will not be sent by VPP . 

Size and matter of sign boards and condition of 
tenders can be had from the office along with tender 
forms along the working hours. 

Further details if any can be had from the Office of 
the undersigned during working hours . 


ടെണ്ടർ പൊളിക്കുന്ന തീയതിയും സമയവും - 16 - 3 - 2010, 
11 മണി. 


ടെണ്ടറിൽ പറയുന്ന നിരക്കുകൾ പ്രാബല്യത്തിലിരിക്കേണ്ട 
അവസാന തീയതി - 30 - 9 - 2010. 


ടെണ്ടർ ഫോറം കിട്ടുന്നതും പൂരിപ്പിച്ച് അയയ്ക്കേ 
ണ്ടതുമായ വിലാസം - സൂപ്രണ്ട്, ഗവ. ജനറൽ ആശുപതി, 
കോഴിക്കോട്- 32 . 


Govt. General Hospital, 
Kozhikode . 


(Sd .) 
Superintendent. 


District Medical Office 
(Health ), Kannur. 


( Sd.) 
District Medical Officer (H ). 


